Regn . No . KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


-- 


GOVERNO 


കരള 


സർക് 


കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 ആഗസ്റ്റ് 22 
22nd August 2017 
- 1193 ചിങ്ങം 6 
6th Chingam 1193 
1939 ശ്രാവണം 31 
31st Sravana 1939 


Vol. VI 


Thiruvananthapuram , 

Tuesday 


No. 


PART III 


Police Department 


പുനർ ലേല പരസ്യം 


നമ്പർ ജി2 -15144 / 2016 / എം . 


2017 ആഗസ്റ്റ് 4. 


- എം . എസ്. പി. മലപ്പുറം ഫാമിലി ക്വാർട്ടർ നമ്പർ 43എം- ന് അടുത്തുള്ള 374 -ാം നമ്പർ പ്ലാവ് മരം എം . എസ്. പി . 
ഹെഡ് ക്വാർട്ടറിൽ വച്ച് 22 - 8 - 2017 -ാം തീയതി പരസ്യമായി ലേലം ചെയ്തു കൊടുക്കുന്നതാണ്. പ്രസ്തുത ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി - 500 ലേലദിവസം രാവിലെ 11 മണിക്ക് മുമ്പായി ലേലസ്ഥലത്ത് അടച്ച് 
രസീത് വാങ്ങേണ്ടതാണ്. 


കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിക്ക് ലേലം സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും, ടിയാൻ നിരതദ്രവ്യം ഒഴിച്ചുള്ള 
തുക ഉടൻതന്നെ അടയ്ക്കേ ണ്ട തു മാ ണ്. ലേലത്തിൽ പങ്കെടുക്കുന്ന ലേലം കൊള്ളാത്ത വരുടെ നിര ത ദ വ്യം ലേലം 
കഴിഞ്ഞയുടൻ തന്നെ മടക്കി നൽകുന്നതാണ്. ലേലംകൊണ്ട് വ്യക്തി മേൽപ്പറഞ്ഞ ലേല വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി 
പ്രവർത്തിക്കുന്നപക്ഷം ലേലം അസ്ഥിരപ്പെടുത്തുന്നതും പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. ആയതിൽ എന്തെങ്കിലും നഷ്ടം 
സംഭവിച്ചാൽ ആദ്യം ലേലംകൊണ്ട് വ്യക്തിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതുമായിരിക്കും. 


പരിശോധനയ്ക്ക് വരുന്നവരും, ലേലത്തിൽ പങ്കെടുക്കുന്നവരും സ്വന്തം തിരിച്ചറിയൽ രേഖ കൈവശം വയ്ക്കേണ്ടതും 
ആവശ്യപ്പെടുന്നപക്ഷം ഹാജരാക്കേണ്ടതുമാണ്. യാതൊരു കാരണവും കാണിക്കാതെ ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനും 
മാറ്റിവയ്ക്കുന്നതിനും ഉള്ള അധികാരം എം.എസ്. പി. കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 


Malabar Special Police, 
Malappuram. 


( Sd.) 
K . P. PHILIP, IPS, 

Commandant. 


Gaz . No. 34/2017/DTP (Police). 


405 


